Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

| 2013 


Reg. No. രജി. നമ്പർ 
KL /TV( N ) /634/ 2012 -14 


GOVERNM 


- 
കേര 


ാർ 


രള സർക് 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


23rd April 2013 
2013 ഏപ്രിൽ 23 
3rd Vaisakha 1935 
1935 വൈശാഖം 3 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വസ്തു വിൽപ്പന, വാങ്ങൽ വിജ്ഞാപനം 


നമ്പർ ബി2 -3127 / സിആർ- ഐ . 2013 ഫെബ്രുവരി 25. 

- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 3127 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത പറവൂർ താലൂക്ക്, കരിങ്ങാൻതുരുത്ത്മുസ്ലിം 
ജമാ അത്ത് വക കോട്ടു വള്ളി വില്ലേജ്, സർവെ നമ്പർ 
398 /5 - ൽപ്പെട്ട 67.500 സെന്റ് വസ്തു വിൽക്കുന്നതിനും ടി തുക 
ഉപയോഗിച്ച് വഖ്ഫിന് കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിന് 
3500 സ്ക്വയർഫീറ്റ് ഗോഡൗൺ ഉൾപ്പെട്ട സർവെ നമ്പർ 
398 / 5- ൽപ്പെട്ട 15 സെന്റ് വസ്തു വാങ്ങുന്നതിനും ബോർഡിന്റെ 
അ നു മ തി ക്കായി ജമാ അത്ത് സൈക ട്ടറി അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു. 


വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന യാതൊരു ആക്ഷേപങ്ങളും 
-- അഭി പായ ങ്ങളും പരി ഗ ണിക്കു ന്ന ത ല്ലായെന്ന വിവരം 
ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ് ഓഫീസ്, 
വി. ഐ . പി. റോഡ്, 
കലൂർ, കൊച്ചി. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. 


ടി വസ്തു വിൽപ്പന , വാങ്ങൽ അ നു വ ദി ക്കുന്ന 
കാര്യത്തിൽ ആർക്കെങ്കിലുംഎന്തെങ്കിലുംആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം 
ചീഫ് എക്സിക്യുട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് 
ബോർഡ്, വി. ഐ . പി. റോഡ്, കലൂർ, കൊച്ചി -17 എന്ന 


വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 


- (1) 


നമ്പർ എ2- 2546/ സി .ആർ. 

2013 ഫെബ്രുവരി 12 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2546 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചുവരുന്ന പെരിന്തൽമണ്ണ താലൂക്ക്, 
പെരിന്തൽമണ്ണ വില്ലേജിലെ ഹനഫി ജമാ അത്ത്പള്ളിക്ക് 
അവകാശപ്പെട്ട പെരിന്തൽമണ്ണ സ . റ. ആഫീസിലെ ഡി. ഒ. സി. 
5723/ 2006 -ാം നമ്പർ ആധാരപ്രകാരമുള്ള സ . ന . 170/ 2 - ൽപ്പെട്ട 
13 സെന്റ് സ്ഥലം പള്ളിക്ക് ഗുണകരമല്ലാത്തിനാൽ മേൽ 
വസ്ത അൽത്താഫ്ഹുസൈൻ എന്നയാളുടെ പക്കലുള്ള 
പെരിന്തൽമണ്ണ സ . റ . ആഫീസിലെ ഡി . ഒ. സി . 1746 / 2012 -ാം 
നമ്പർ ആധാര പ്രകാരമുള്ള പഴയ സ . ന . 172 / 2 ബിയിൽപ്പെട്ട 
15 /2 സെന്റ് വസ്തു വു മായി ഒത്തു മാറ്റം നട ത്താൻ 

ബോർഡിന്റെ അനുമതിക്കായി ടി വഖഫിന്റെ സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

ആയ തി നാൽ വഖ ഫിന്റെ ഒത്തു മാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസ്, KSEB കോംപ്ലക്സ്, 
കോഴി ക്കോട് റോഡ്, മഞ്ചേ രി , മലപ്പുറം ജില്ല എന്ന 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
സമയ പരിധിക്കു ശേഷം ലഭിക്കുന്ന അപേക്ഷകളോ 
അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും പരിഗണിക്കുന്ന 
തല്ലെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( 2) 


നമ്പർ എ2- 5309 / സി .ആർ. 


2013 ഫെബ്രുവരി 11. 


കേരളാ സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 5309 /RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന സിദ്ധീഖ് ജമാഅത്ത് 
പള്ളിയുടെ കോട്ടക്കൽ S .R .O . - യിൽ 2138 / 1986 -ാം നമ്പർ 
ആധാരപ്രകാരം ലഭിച്ച തിരൂരങ്ങാടി താലൂക്ക് പറപ്പൂർ വില്ലേജ് 
റീ . സ . 195 / 5 - ൽപ്പെട്ട വസ്തുവിന്റെ പടിഞ്ഞാറു ഭാഗത്ത് 
നിന്നും റോഡിന്റെ ആവശ്യത്തിലേക്ക് 1.04 സെന്റ് വഖഫ് 
സ്ഥലം വിട്ടുകൊടുത്ത് പകരം കോട്ടക്കൽ S . R . 0 . -യിലെ 
615 / 2008 -ാം നമ്പർ ആധാരപ്രകാരമുള്ള ശ്രീ . പഞ്ചിളി 
ഷംസുദ്ദീൻ എന്നവർക്കവകാശപ്പെട്ട റീ . സ . 194 / 3 - ൽപ്പെട്ട 
വഖഫ് വസ്തുവിനോട് ചേർന്നുള്ള 1.04 സെന്റ് സ്ഥലവുമായി 
ഒത്തു മാറ്റത്തിന് സെകട്ടറി ബോർഡിൽ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 

ആ യ തി നാൽ മേൽ ഒത്തു മാറ്റം സംബന്ധിച്ച് 
ആർക്കെങ്കിലുംഎന്തെങ്കിലും ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി 
15 ദിവസത്തിനുള്ളിൽ സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് 
വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസ്, KSEB കോംപ്ലക്സ്, 
മഞ്ചേരി, മലപ്പുറം ജില്ല എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
അപേക്ഷകളോ അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും 
പരി ഗ ണി ക്കു ന്ന തല്ലന്നുള്ള വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ഓഫീസ്, 

കെ .എസ്. ഇ . ബി . കോംപ്ലക്സ് , 
മഞ്ചേരി, മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


